Kerala Gazette No . 11 dated 18th March 2014 . 
PART I 


Section ii 


GOVERN 


WVMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


2014 ഫെബ്രുവരി 3 
നമ്പർ 23460 / ലെഗ്. ബി2 / 2012 / നിയമം. തിരുവനന്തപുരം, 1935 മാഘം 14, 1189 മകരം 21, 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2014 ഫെബ്രുവരി 2 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2014 - ലെ 2 -ാം ആക് 


2014 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

( ഭേദഗതി) ആക്റ്റ് 


1951- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . - 1951 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ആക്റ്റ്, 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ താഴെ പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന് 2014 - ലെ മദ്രാസ് ഹിന്ദുമത 
ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 


( 2 ) ഇത് 2012 നവംബർ 10 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2, 7 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1951 - ലെ മദ്രാസ് ഹിന്ദു മ ത ധർമ്മ 
എൻഡോവ്മെന്റുകൾ ആക്റ്റിൽ (1951- ലെ XIX -ാം മദ്രാസ് ആക്ട്) ( ഇതിനുശേഷം 
പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 7 -ാം വകുപ്പിൽ - 

( എ ) ( 3) -ാം ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


- “(3) (1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ബോർഡിൽ ഒൻപത് ഹിന്ദു 
അംഗങ്ങൾ അടങ്ങിയിരിക്കേണ്ടതും അവരിൽ ഒരാൾ വനിതയായിരിക്കേണ്ടതും ഒരാൾ 
പട്ടികജാതിയിൽപ്പെടുന്ന ആൾ ആയിരിക്കേണ്ടതും ഒരാൾ പട്ടികഗോത്രവർഗ്ഗത്തിൽപ്പെടുന്ന 
ആൾ ആയിരിക്കേണ്ടതുമാണ്. 


- വിശദീകരണം. - ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, “ പട്ടികജാതി യും 
“ പട്ടികഗോത്ര വർഗ്ഗ വും എന്നതിന് ഭാരതത്തിന്റെ ഭരണഘടനയുടെ 366 -ാം 
അനുച്ഛേദത്തിലെ (24 )- ഉം ( 25 )- ഉം ഖണ്ഡങ്ങളിൽ യഥാക്രമം അവയ്ക്ക് നൽകിയിട്ടുള്ള 
അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. ; 


( ബി ) ( 4 ) -ാം ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


- "" ( 4) ( 3 ) -ാം ഉപവകുപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒൻപത് 
അംഗങ്ങളിൽ, വനിത അംഗവും പട്ടിക ജാതിയിൽപ്പെട്ട അംഗവും പട്ടിക 
ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട അംഗവും ഉൾപ്പെടെയുള്ള ഏഴ് അംഗങ്ങളെ മന്ത്രിസഭയിലെ 
ഹിന്ദുക്കൾ നാമനിർദ്ദേശം ചെയ്യേണ്ടതും മറ്റ് രണ്ട് അംഗങ്ങളെ 7 ഐ വകുപ്പിൽ 
വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം കേരള സംസ്ഥാന നിയമസഭയിലെ 
അംഗങ്ങൾക്കിടയിലെ ഹിന്ദുക്കൾ തെരഞ്ഞെടുക്കേണ്ടതുമാണ്. . 

- 3. 7 ബി വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 7ബി വകുപ്പിൽ, (iv ) -ാം 
ഖണ്ഡത്തിൽ “അൻപത് വയസ്സ്” എന്ന വാക്കുകൾക്ക് പകരം “നാൽപ്പത്തിയഞ്ച് 
വയസ്സ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

- 4. 7 എം വകുപ്പ് ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ 7എൽ വകുപ്പിന് ശേഷം, 
താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “7 എം . ബോർഡിന്റെ കർത്തവ്യങ്ങൾ. - ബോർഡ് താഴെപ്പറയുന്ന 
കർത്തവ്യങ്ങളും ചുമതലകളും നിർവ്വഹിക്കേണ്ടതാണ്, അതായത്: 


(1) ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ശരിയായ സംരക്ഷണവും ഉന്നമനവും 
ഉറപ്പു വരുത്തുക; 


- (ii) ഭക്തജനങ്ങൾക്കുവേണ്ടി ക്ഷേത്രങ്ങളിൽ ഉചിതമായ 
സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക; 

- (iii ) ബോർഡിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളെയും, അംഗങ്ങൾക്ക് 
ആവർത്തനക്രമത്തിൽ വിഭജിച്ച് നൽകുക; അവർ ഏരിയകമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ 
മേൽനോട്ട ചുമതലകൾ ഉൾപ്പെടെ, ബോർഡ് പ്രാധികാരപ്പെടുത്താവുന്ന അങ്ങനെയുള്ള 
ചുമതലകൾ നിർവ്വഹിക്കേണ്ടതാണ്. 

- 5. 8 ഡി വകുപ്പ് വിട്ടുകളയൽ. - പ്രധാന ആക്റ്റിലെ 8 ഡി വകുപ്പ് 
വിട്ടുകളയേണ്ടതാണ്. 
-- 6. 13 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 13 -ാം വകുപ്പിൽ, 

( എ ) ( 1) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “(1) ഓരോ ഏരിയാ കമ്മിറ്റിയിലും, സർക്കാർ നിയമിക്കുന്ന ഏഴ് 
അംഗങ്ങൾ അടങ്ങിയിരിക്കേണ്ടതാണ്. ; 

- ( ബി) ( 2) -ാം ഉപവകുപ്പിൽ, “മൂന്ന് വർഷം എന്ന വാക്കുകൾക്ക് പകരം 
“രണ്ട് വർഷം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


7. 39 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 39 -ാം വകുപ്പിന്റെ ( 3) -ാം 
ഉപവകുപ്പിൽ, “അഞ്ചു വർഷം എന്ന വാക്കുകൾക്ക് പകരം “രണ്ട് വർഷം” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

8. ഏരിയാ കമ്മിറ്റിയുടെയും പാരമ്പര്യേതര ട്രസ്റ്റികളുടെയും നിലവിലുള്ള 
അംഗങ്ങളെ സംബന്ധിക്കുന്ന പ്രത്യേക വ്യവസ്ഥകൾ. പ്രധാന ആക്സിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും , 2012 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 
( ഭേദഗതി) ഓർഡിനൻസിന്റെ ( 2012 - ലെ 59 ) പ്രാരംഭ തീയതി ആയ 2012 നവംബർ 
10 -ാം തീയതിയിൽ ഉദ്യോഗത്തിലുള്ള ഏരിയാ കമ്മിറ്റിയുടെ ചെയർമാനും അംഗങ്ങളും 
പാരമ്പര്യേതര ട്രസ്റ്റികളും, പ്രസ്തുത തീയതിയിൽ, അതത് സംഗതിപോലെ, ഏരിയാ 
കമ്മിറ്റിയുടെ ചെയർമാന്റെയും അംഗങ്ങളുടെയും അല്ലെങ്കിൽ പാരമ്പര്യേതര 
ട്രസ്റ്റികളുടെയും ഉദ്യോഗത്തിലല്ലാതായിത്തീരുന്നതാണ്. 

9. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2013 - ലെ മദ്രാസ് ഹിന്ദു മത ധർമ്മ 
എൻഡോവ് മെന്റുകൾ ( ഭേദഗതി) ഓർഡിനൻസ് ( 2013 - ലെ 43 ) ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു. 

(2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പധാ ന ആക്റ്റിൻ കീഴിൽ ചെയ്ത തോ ചെയ്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


